Regn . No. KERBIL /2012 /45073 

dated 5 - 9 - 2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2014 


Reg. No. KL/ TV( N )/ 634/ 2012-14 


GOVERN 


. 
കേരള 
ന 


ാർ 


രള സർക് 
NMENT OF 


OF KERAL 


tl cf Kk dov 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 1 


2014 ഫെബ്രുവരി 25 
25th February 2014 

1189 കുംഭം 13 
13th Kumbham 1189 
1935 ഫാൽഗുനം 6 
6th Phalguna 1935 


Vol. III 


No . 


| 


Thiruvananthapuram , 

Tuesday 


PART III 


Ground Water Department 


പുനർ ദർഘാസ് പരസ്യം 


- (1 ) 


(2 ) 


( 3 ) 


നമ്പർ GWPK / 1833 / 2013 . 


2014 ഫെബ്രുവരി 4. 


- കേരള ഗവർണ്ണർക്കുവേണ്ടി ഭൂജല വകുപ്പ് പാലക്കാട് 
ജില്ലാ ആഫീസർ താഴെ പറയുന്ന പ്രവൃത്തികൾക്ക് പരിചയ 
സമ്പന്നരായ പൊതുമരാമത്ത്/തദ്ദേശ സ്വയംഭരണ വകുപ്പ് 
അംഗീകൃത കരാറുകാരിൽ നിന്നും പ്രവൃത്തിയുടെ പേരെഴുതി 
മുദ്രവച്ച കവറുകളിൽ മത്സരാടിസ്ഥാനത്തിലുള്ള ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 


2 GWPK / 1832 / 13 - 24 / 2013 - 14 - പാലക്കാട് 

ജില്ലയിൽ വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ 
കുറുവായി എന്ന സ്ഥലത്ത് ഒരു കുടിവെള്ള 
പദ്ധതി നടപ്പിലാക്കുന്ന പ്രവൃത്തി 
7, 07 ,000 


17 ,700 


കമ 
നമ്പർ 


ഫയൽ നമ്പരും ദർഘാസ് നമ്പരും 

പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


നിരതദ്രവ്യം 


3 GWPK / 1834 / 13 - 25/ 2013 - 14 - പാലക്കാട് 

ജില്ലയിൽ കിഴക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ 
തൃപ്പന്നൂർ സ്കൂളിൽ ഒരു കുടിവെള്ള പദ്ധതി 
നടപ്പിലാക്കുന്ന പ്രവൃത്തി- 2,25,000 


- ( 1 ) 


( 2 ) 


5 ,700 


1 GWPK / 1833 / 13 - 23 / 2013 - 14 - പാലക്കാട് 

ജില്ലയിൽ കിഴക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ 
ആനക്കുഴിപ്പാടം വാർഡ്- 20- ൽ ഒരു കുടിവെള്ള 
പദ്ധതി നടപ്പിലാക്കുന്ന പ്രവൃത്തി 
- 5,66, 000 


- GWPK / 1835/ 13 -- 26 / 2013 - 14 - പാലക്കാട് 
ജില്ലയിൽ മണ്ണാർക്കാട് ഗ്രാമപഞ്ചായത്തിലെ 
പെരുമ്പിടാരിയിൽ ഒരു കുടിവെള്ള പദ്ധതി 
നടപ്പിലാക്കുന്ന പ്രവൃത്തി- 3,63,000 


14 ,200 


9 , 100 


24th DEC. 2013] 


GROUND WATER DEPARTMENT 


20 


- ദർഘാസ് ഫാറ ത്തിൻ വില - കമനമ്പർ 1 - ന് 

ദർഘാസ് പരസ്യം 
- 1, 200 + വാറ്റ്, ക്രമനമ്പർ 2- ന് 1, 500 + വാറ്റ്, ക്രമനമ്പർ 
3- ന് - 500 + വാറ്റ്, ക്രമനമ്പർ 4- ന് " 800 + വാറ്റ്. 

നമ്പർ ജി. എം . 456/13(2 ). 

2014 ജനുവരി 29. 

ഭൂജല വകുപ്പ് മലപ്പുറം ജില്ലാ ഓഫീസറുടെ കാര്യാലയ 
- ദർഘാസ് വിൽപ്പനയുടെ തീയതിയും സമയവും - 5-3 - 2014, 

ത്തിൽ നിന്നും താഴെ പറയുന്ന പ്രവൃത്തികൾ നടപ്പിലാക്കുന്ന 
1 മണി. 

തിനുവേണ്ടി മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊളളുന്നു . 
- ദർഘാസ് സ്വീകരിക്കുന്ന തീയതിയും സമയവും 

ദർഘാസ് നമ്പരും ജോലിയുടെ വിവരവും അടങ്കൽ 
5 - 3- 2014 , 3 മണി. 

തുകയും ജി. എം . 456 /13 (2 ) - എടപ്പറ്റ ഗ്രാമപഞ്ചായത്തിലെ 

ചുള്ളിയോട്കുന്ന് എസ്. സി . കോളനി എന്ന സ്ഥലത്ത് 
- ദ ർ ഘാ സ് തുറക്കു ന്ന തീയതിയും സമയവും 

ഭൂജല വകുപ്പ് നിർമ്മിച്ച കുഴൽക്കിണറിൽ മിനി കുടിവെള്ള 
5- 3- 2014 , 4 മണി. 

പദ്ധതി നടപ്പിലാക്കുന്ന പ്രവൃത്തി- 3, 52 ,000. 
- കാലാ വധി - കമനമ്പർ 1, 2 ഇവയ് ക്ക് 3 മാസം. 

നിരതദ്രവ്യം - 8, 800. 
മറ്റുള്ളവയ്ക്ക് 2 മാസം. 

ദർഘാസ് ഫോറത്തിന്റെ വില - 800 + വാറ്റ്. 
മറ്റു വ്യവസ്ഥകൾ 

പൂരിപ്പിച്ച ദർഘാസുകൾ ജില്ലാ ഓഫീസർ, ജില്ലാ 

ഓഫീസറുടെ കാര്യാലയം, ഭൂജല വകുപ്പ്, മലപ്പുറം എന്ന 
1. പൂരിപ്പിച്ച ദർഘാസുകൾ ജില്ലാ ഓഫീസർ, ഭൂജല 

വിലാസത്തിൽ ദർഘാസ് നമ്പരും പേരും രേഖപ്പെടുത്തി 
വകുപ്പ്, മുനിസിപ്പൽ ടി. ബി . കോംപ്ലക്സ്, പാലക്കാട് മുദ്രവച്ച കവറിൽ സമർപ്പിക്കേണ്ടതാണ്. വൈകി എത്തുന്ന 
എന്ന വിലാസത്തിൽ മുകളിൽ സൂചിപ്പിച്ച് - ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. ദർഘാസുകൾ കൈമാറ്റം 
സമയത്തിനുമുമ്പ് ലഭിക്കേണ്ടതാണ്. 

ചെയ്യാവുന്നതല്ല. 25 - 2 - 2014 - ന് ഉച്ചകഴിഞ്ഞ് 1 മണിവരെ 

ദർഘാസ് ഫാറങ്ങൾ വിൽക്കുന്നതാണ്. പൂരിപ്പിച്ച ഫാറങ്ങൾ 
2 . പൂരിപ്പിച്ച് ദർഘാസിനോടൊപ്പം കേരള സർക്കാരിന്റെ - 25 - 2 - 2014 - ന് ഉച്ചകഴിഞ്ഞ് 3 മണിവരെ സ്വീകരിക്കുന്നതും 

- 100 മുദ്രപത്രത്തിൽ ഒരു പ്രാഥമിക ഉടമ്പടി വയ്ക്കേണ്ട അന്നേ ദി വസം വൈകുന്നേരം 4 മണിക്ക് ഹാജ രാ കുന്ന 
താണ്. 

കരാറുകാരുടെയോ അവരുടെ ഏജന്റുമാരുടെയോ സാന്നിദ്ധ്യ 
പ്രവൃത്തി സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി 

ത്തിൽ തുറന്ന് പരിശോധിച്ച് രേഖപ്പെടുത്തുന്നതുമാണ്. 
സമ യ ങ്ങ ളിൽ പാലക്കാടുള്ള ഓഫീസിൽനിന്നും 

കേരള സർക്കാരിന്റെ 100 (നൂറ് രൂപ) മുദ്രപത്രത്തിൽ 
അറിയാവുന്നതാണ്. 

ഒരു പ്രാഥമിക ഉടമ്പടി ദർഘാസിനൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 

- ദർഘാസിൽ പറഞ്ഞിരി ക്കുന്ന നിര ത ദ വ്യ മായി 
- സർക്കാർ ടെണ്ടറുകളെ സംബന്ധിക്കുന്ന എല്ലാ 

ദർഘാസിൽ പറയുന്ന അടങ്കൽ തുകയുടെ രണ്ടര ശതമാനം, 
നിയമങ്ങളും ഈ ടെണ്ടറിനും ബാധകമായിരിക്കും. 

ജില്ലാ ആഫീസർ, ഭൂജല വകുപ്പ്, മലപ്പുറം എന്ന 
5. ടെണ്ടർ റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള തീരുമാനങ്ങളെടു 

വിലാ സത്തിൽ മല പ്പു റത്ത് മാറാ വു ന്ന വിധം ഡിമാന്റ് 
ക്കുന്നതിനുള്ള അധികാരം ജില്ലാ ഓഫീസറിൽ 

ഡ്രാഫ്റ്റായി ദർഘാസിനോടൊപ്പം നൽകേണ്ടതാണ്. ദർഘാസ് 

ദിവസം അവധിയാകുന്ന പക്ഷം തൊട്ടടുത്ത പ്രവൃത്തി ദിവസം 
നിക്ഷിപ്തമായിരിക്കും. 

ദർഘാസ് തുറക്കുന്നതാണ്. 
ടെണ്ടർ തുറക്കുന്ന ദിവസം ഒഴിവു 

- ദർഘാസുകൾ റദ്ദ് ചെയ്യുന്നതിനോ, നിരസിക്കുന്നതിനോ 
ദിവസമാകുകയാണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തിദിവസം 

ഉള്ള പൂർണ്ണ അധികാരം ജില്ലാ ആഫീസറിൽ നിക്ഷിപ്തമാണ്. 
മേൽപ്പറഞ്ഞ അതേ സമയത്തുതന്നെ ദർഘാസുകൾ കേരള സർക്കാരിന്റെ ദർഘാസുകളെ സംബന്ധിച്ച എല്ലാ 
തുറക്കുന്നതായിരിക്കും. 

നിബന്ധനകളും ഈ ദർഘാസിനും ബാധകമാണ്. 


4 . 


6 . 


( ഒപ്പ്) 


ഭൂജലവകുപ്പ്, മുനിസിപ്പൽ 
ടി . ബി . കോംപ്ലക്സ് , പാലക്കാട്- 14 . 


( ഒപ്പ്) 
- ജില്ലാ ഓഫീസറുടെ കാര്യാലയം, ജില്ലാ ഓഫീസർ (i/c ). 
മലപ്പുറം. 

( കേരള ഗവർണ്ണർക്കുവേണ്ടി) 


ജില്ലാ ഓഫീസർ. 


